| Reg . No. രജി. നമ്പർ 
KL /TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


OVEONME 


. കാ 


KER 


VENT OF 


- 


न्य 


अपर 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No . 


10th August 2010 

2010 ആഗസ്റ്റ് 10 
19th Sravana 1932 
1932 ശ്രാവണം 19 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Dairy Development Department 


REGISTRATION CERTIFICATE 
No . C-1549 /2008. 

- 9th June 2010. 
I do hereby certify in exercise of the powers 
conferred on me under Setion 7 of the Kerala Co -operative 
Societies Act, 1969 (Act 21 of 1969), that the following 
Society the particulars of which is furnished in the 
categorical statement is registered by me as a Co -operative 
society under the said Act, on the basis of limited liability 
and that the byelaws of the undermentioned society is 
also hereby registered under the said Section . 


പ്രവർത്തനപരിധി - കരുവാറ്റ പഞ്ചായത്തിലെ 8 - 10 - 
വാർഡുകൾ ഉൾപ്പെട്ടതും കിഴക്ക് മങ്കുഴി തോടിനും 
തെക്ക് മങ്കുഴി തോട് സമുദായത്തിൽച്ചിറ വട്ടത്തറ 
ഭാഗംവരെയും പടിഞ്ഞാറ് വട്ട ത്തറ മഞ്ചു ളേത്ത് 
അജിത ജംഗ്ഷൻ - പന്നത്തണ്ടി പള്ളി റോഡിനും 
വടക്ക് പന്നത്തണ്ടി- നൂറാട് ചിറ കടുവൻ കുളങ്ങര 
മങ്കുഴി തോട് റോഡിന് ഉള്ളിലുള്ള എട്ടാം വാർഡും 
പത്താം വാർഡിന്റെ ഭാഗവും അടങ്ങിയ പ്രദേശം 

ആയിരിക്കും. 
ബാദ്ധ്യത - ക്ലിപ്തം. 
പ്രധാന ഉദ്ദേശ്യങ്ങൾ പാൽ സംഭരണവും വിതരണവും. 
അംഗീകൃത ഓഹരിമൂലധനം - 20,000 രൂപ. ( ഇരുപതിനായിരം 

രൂപ മാത്രം). 
സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്ക്കളുടെയും 

നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധനം, 
സഞ്ചിതമായ കരുതൽ ധനം, കെട്ടിടനിധി എന്നിവ 
യുടെ തുകയിൽ നിന്നും സഞ്ചിതമായ നഷ്ടങ്ങൾ 
കുറച്ചിട്ടുള്ള തുകയുടെ പത്തിരട്ടിയിൽ കവിയാൻ 
പാടുള്ളതല്ല . 


തരംതിരിച്ചുള്ള പട്ടിക 


സംഘത്തിന്റെ പേര്-- സുനന്ദിനി കെ . യു . സി. എസ്. 

നമ്പർ എ . 283 ( ഡി ) ആപ്കോസ്. 
രജിസ്റ്റർ ചെയ്ത തീയതി - 9 -6 - 2010. 
മേൽവിലാസം സുനന്ദിനി കെ . യു . സി . എസ്. നമ്പർ 

എ . 283 ( ഡി ) ആപ്കോസ്. 
പോസ്റ്റാഫീസ് - കരുവാറ്റ പി. ഒ. 
താലൂക്ക്- കാർത്തികപ്പള്ളി 
ജില്ല - ആലപ്പുഴ. 


ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
കാര്യാലയം, ആലപ്പുഴ. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


10th AUG 2010] 


DAIRY DEVELOPMENT DEPARTMENT 


| 16 


REGISTRATION CERTIFICATE 


REGISTRATION CERTIFICATE 


No. D -2442 /2009/ R .Dis. 

17th May 2010 . 
I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co- operative Societies Act, 1969 (Act 21 of 1969), that 
the following society, the particulars which is furnished in 
the categorical statement is registered by me as a 
Co- operative Society under the said Act , on the basis of 
limited liability and that the byelaws of the 
undermentioned society is also hereby registered under 
the said section . 


No . 4633 /2009 / R .Dis. 

1st July 2010. 
I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
. Co - operative Societies Act, 1969 ( Act 21 of 1969 ), that 
the following society, the particulars which is furnished in 
the categorical statement is registered by me as a 
Co-operative Society under the said Act, on the basis of 
limited liability and that the byelaws of the undermentioned 
society is also hereby registered under the said section . 


തരംതിരിച്ചുള്ള പട്ടിക 


തരംതിരിച്ചുള്ള പട്ടിക 


സംഘത്തിന്റെ പേരും നമ്പരും അഞ്ചപ്പാലം ക്ഷീരോൽപാദക 

സഹകരണസംഘം ക്ലിപ്തം നമ്പർ ആർ. 288 ( ഡി ) 
ആപ്കോസ്. 


രജിസ്റ്റർ ചെയ്ത തീയതി - 1- 7 -2010 . 


മേൽവിലാസം- അഞ്ചപ്പാലം ക്ഷീരോൽപാദക സഹകരണ 

സംഘം ക്ലിപ്തം നമ്പർ ആർ. 288 ( ഡി) ആപ്കോസ്, 

അഞ്ചപ്പാലം, മേത്തല പി. ഒ. 
താലൂക്ക് കൊടുങ്ങല്ലൂർ. 


ജില്ല തൃശ്ശൂർ. 


രജിസ്ട്രേഡ് ഓഫീസ് അഞ്ചപ്പാലം. 


സംഘ ത്തിന്റെ പേരും മേൽ വി ലാ സവും - പാതാമ്പുഴ 
- ക്ഷീരോൽപാദക സഹ ക ര ണ സം ഘം , ക്ലിപ് തം 

നമ്പർ കെ . 247 ( ഡി ) ആപ്കോസ്, പാതാമ്പുഴ പി . ഒ. 
രജിസ്റ്റർ ചെയ്ത തീയതി- - 17 -5 - 2010. 
താലൂക്ക്--മീനച്ചിൽ. 
ജില്ല കോട്ടയം. 
രജിസ്റ്റേർഡ് ഓഫീസ് - പാതാമ്പുഴ. 
പ്രവർത്തന മേഖല -പൂഞ്ഞാർ തെക്കേക്കര പഞ്ചാ യ 

ത്തിലെ 8, 9, 10 വാർഡുകളിൽ വരുന്നതും തെക്ക് 
വാഴക്കാട് കവലയിൽ നിന്നും മുക്കുഴി തോട്ടിലൂടെ 
പാതാമ്പുഴ തോട്ടിലെത്തി പടിഞ്ഞാറ് ഉദ്ദേശം ഒന്നര 
കിലോമീറ്റർ വന്ന് പ്ലാത്തോട്ടം പുരയിടത്തിന്റെയും 
വലിയപരയ്ക്കാട് പുരയിടത്തിന്റെയും അതിർത്തിയി 
ലൂടെയുള്ള ഇടവഴിയിലൂടെ പെറ്റംകുടിറോഡിലെത്തി 
80 മീറ്റർ മാറി ആയുള്ള സെറ്റിൽമെന്റ് നടപ്പു വഴി 
യിലൂടെ ഓലിയാ നിക്ക വലയിലെത്തി ഓലിയാ നി 
ക്കവലയും കുന്നോന്നി തകിടി റോഡിനേയും ബന്ധി 
പ്പിക്കുന്ന റോഡിലൂടെകുന്നോന്നിയിൽ നിന്നും തകിടി 
വഴി കുഴമ്പള്ളിയിലുള്ള റോഡിലെത്തി തെക്കുമാറി 
വലിയവിടൻ മലതോട് കുഴമ്പള്ളി തകിടി റോഡും 
സന്ധി ക്കു ന്നി ട ത്തു നിന്നും വലിയ വിടൻമല 
തോട്ടിലൂടെ ആലുന്തറ കുന്നോന്നി റോഡിലെത്തി 
റോഡേ കിഴക്ക് പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് 
അതിർത്തിവരെ എത്തി ക്കി ട ക്കു ന്ന നാച്ച്വറൽ 

ലെനിന്റെ തെക്കുകിഴക്കേ ഭാഗം ഒഴിവാക്കിയുള്ള 
പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് പ്രദേശം. 
ബാദ്ധ്യത് ക്ലിപ്തം. 
അംഗീകൃത മൂലധനം - രൂപ 25,000 
സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പകളുടെയും 

നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധനം, 
സഞ്ചിത കരുതൽ ധനം, കെട്ടിടനിധി എന്നിവയുടെ 
തുകയിൽനിന്നും സഞ്ചിത നഷ്ടം കുറച്ചിട്ട് ബാക്കി 
തുകയുടെ പത്തിരട്ടിയിൽ കവിയാൻ പാടില്ല . 


( പവർത്തന പരിധി - മേത്തല പഞ്ചായത്തിലെ 3 , 4 

വാർഡുകൾ ഉൾപ്പെടെ. 


അതിരുകൾ 

വടക്ക് - പടാകുളം-അത്താണി റോഡ്. 
കിഴക്ക് - അരാങ്കുളം റോഡ് പഞ്ചായത്തിന് പടിഞ്ഞാറു 
- വശം മുതൽ. 
തെക്ക് - അഞ്ചപ്പാലം റോഡ്. 
പടിഞ്ഞാറ് പറമ്പിക്കുളങ്ങര-അത്താണി റോഡ്. 


ബാദ്ധ്യത ക്ലിപ്തം. 


പ്രധാന ഉദ്ദേശ്യങ്ങൾ - പാൽ സംഭരണവും വിതരണവും. 


അംഗീകത ഓഹരി മൂല ധനം - 10, 000 രൂപയിൽ 

കവിയാത്തത്. 


സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പകളുടെയും 

നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധനം, 
സഞ്ചിത കരുതൽ ധനം, കെട്ടിടനിധി എന്നിവയുടെ 
തുകയിൽ നിന്നും സഞ്ചിത നഷ്ടങ്ങൾ കുറച്ചിട്ടുള്ള 
തുകയുടെ പത്തിരട്ടിയിൽ കവിയാൻ പാടുള്ളതല്ല . 


പാതാമ്പുഴ ക്ഷീരോൽപാദക സഹകരണ സംഘം ക്ലിപ്തം 
നമ്പർ കെ . 247 ( ഡി ) ആപ്കോസ് ക്ഷീരവികസന വകുപ്പ്, 

ഡെപ്യൂട്ടി ഡയറക്ടറുടെ 17 - 5 - 2010 - ലെ ഡി . 2442 / 09 
ആർ. ഡിസ്. ഉത്തരവുപ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
കാര്യാലയം, കോട്ടയം. 

-- ഡെപ്യൂട്ടി ഡയറക്ടർ. 


ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
കാര്യാലയം, തൃശ്ശൂർ. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


10th AUG 2010) 


DAIRY DEVELOPMENT DEPARTMENT 


REGISTRATION CERTIFICATE 


നമ്പർ ഇ - 193 / 2008. 

2010 മാർച്ച് 9. 
സംഘ ത്തിന്റെ പേര്- തരു വ ക്കു റിശ്ശി ക്ഷീരോൽപ്പാദക 

സഹ ക ര ണ സം ഘം , ക്ലിപ്തം നമ്പർ പി . 315 ( ഡി ) 
ആപ്കോസ്. 


I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co -operative Societies Act, 1969 (Act 21 of 1969), that 
the following Societies, the particulars which are furnished 
in the categorical statements are registered by me as a 
Co- operative Societies under the said Act, on the basis of 
limited liability and that the bye- laws of the undermentioned 
societies are also hereby registered under the said section . 

തരംതിരിച്ചുള്ള പട്ടിക 


രജിസ്റ്റർ ചെയ്ത തീയതി- 9 - 3- 2010 . 


- (1) 


നമ്പർ ഇ - 1907 / 2008. 

2010 ഫെബ്രുവരി 18. 
സംഘത്തിന്റെ പേര്- പാവു ക്കോണം ക്ഷീരോല്പാദക 
- സഹകരണ സംഘം ക്ലിപ്തം നമ്പർ പി . 314 ( ഡി ) 
ആപ്കോസ്. 


മേൽവിലാസം - തരുവക്കുറിശ്ശി ക്ഷീരോൽപ്പാദക സഹകരണ 

സംഘം, ക്ലിപ്തം നമ്പർ പി. 315 ( ഡി ) ആപ്കോസ്. 
പോസ്റ്റാഫീസ് കണ്ണാടി. 
താലൂക്ക് - പാലക്കാട്. 
ജില്ല - പാലക്കാട്. 
പ്രവർത്തനപരിധി -കണ്ണാടി പഞ്ചായത്തിലെ 13 -ാം വാർഡിൽ 

ഉൾപ്പെട്ടി രി ക്കുന്ന അയ്യപ്പൻ പ റ മ്പ് , അ ര യാർകു ളം , 
- കുണ്ടറോഡ്, മല്ലതൊടി ഉൾപ്പെട്ട പ്രദേശങ്ങൾ. 
ബാദ്ധ്യത - ക്ലിപ്തം. 
പ്രധാന ഉദ്ദേശ്യങ്ങൾ - പാൽ സംഭരണവും വിതരണവും. 
അംഗീകൃത ഓഹരി മൂലധനം - 10 ,000 രൂപ. 
സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പകളുടെയും 

നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധനം, 
സഞ്ചിതമായ കരുതൽ ധനം, കെട്ടിടനിധി എന്നിവയുടെ 
ആകെ തുകയിൽ നിന്നും സഞ്ചിത മായ നഷ്ട ങ്ങൾ 
കുറച്ചിട്ടുള്ള തുകയുടെ പത്തിരട്ടി യിൽ കവിയാൻ 
പാടുള്ളതല്ല. 


രജിസ്റ്റർ ചെയ്ത തീയതി-- 18-2-2010. 


മേൽവിലാസം - പാവുക്കോണം ക്ഷീരോൽപ്പാദക സഹകരണ 

സംഘം ക്ലിപ്തം നമ്പർ പി. 314 ( ഡി ) ആപ്കോസ്, 
പാവുക്കോണം പി . ഒ., അനങ്ങനടി. 


പോസ്റ്റാഫീസ് - പാവുക്കോണം. 


താലൂക്ക് ഒറ്റപ്പാലം. 


ജില്ല പാലക്കാട്. 


പ്രവർത്തനപരിധി - അനങ്ങനടി പഞ്ചായത്തിലെ 9, 10 

വാർഡുകൾ ഉൾപ്പെടുത്തിയതും കിഴക്ക്-ലക്ഷം വീട് 
ഇടവഴി, പടിഞ്ഞാറ്- നെല്ലറക്കാട് റോഡ്, തെക്ക്- ഇരട്ട 
പൂളറോഡ്, വടക്ക്-മാക്കണ്ടിതോട്, പാറോല എന്നീ 
അതിർത്തി ക്കു ള്ളിൽ വരുന്ന 9 -ാം വാർഡിലെ 
തെക്കെകാട്, നായാട്ടുപാറ, മാരിയിൻകളം, ആറുകാട്, 
നെല്ലറക്കാട്, പാറമേൽ അംഗനവാടി, ആയുർവേദ 
ഡിസ്പെൻസറി പദേ ശ ങ്ങളും 10 -ാം വാർഡിലെ 
മാക്ക ണ്ടി പ്പാ റ , പാവു ക്കോണം സ്കൂൾപടി, 
പാല ക്കോ ട്ടു കു ളം , ചവ റ ക്കാട് പദേ ശ ങ്ങളും 
ഉൾപ്പെടുന്ന 9 , 10 വാർഡു കൾ മുഴു വനും 
ഉൾപ്പെടുത്തിക്കൊണ്ട്. 


നമ്പർ ഇ - 4784 / 2009. 

2010 മാർച്ച് 9. 
സം ഘ ത്തിന്റെ പേര്- കല്ല ടി ക്കോട് ക്ഷീരോൽപാദക 

സഹകരണസംഘം ക്ലിപ്തം നമ്പർ പി. 29 ( ഡി ). 
രജിസ്റ്റർ ചെയ്ത തീയതി- 9 -3 -2010 . 
മേൽവിലാസം - കല്ലടിക്കോട് ക്ഷീരോൽപ്പാദക സഹകരണ 

സംഘം ക്ലിപ്തം നമ്പർ പി. 29 ( ഡി) ആപ്കോസ്. 
പോസ്റ്റാഫീസ് കല്ലടിക്കോട്. 
താലൂക്ക് മണ്ണാർക്കാട്. 
ജില്ല - പാലക്കാട്. 
പ്രവർത്തനപരിധി- - കരിമ്പ 1 വില്ലേജ് പള്ളിപ്പടി, കാരാകുറുശ്ശി 

റോഡിന്റെ തെക്കുഭാഗം, വാർഡ് 14, 15 ഭാഗം കരിമ്പ 
കാളി യാട് റോഡിന്റെ കിഴക്കു ഭാഗം, വാർഡ് 2 , 13 
ഭാഗവും 12 കരിമ്പ് II വില്ലേജിൽപ്പെടുന്ന വാർഡ് 3, 4, 5, 

6, 7, 8, 9, 10 , 11 എന്നീ വാർഡുകൾ. 
ബാദ്ധ്യത ക്ലിപ്തം. 
പ്രധാന ഉദ്ദേശ്യങ്ങൾ - പാൽ സംഭരണവും വിതരണവും. 
അംഗീകൃത ഓഹരി മൂലധനം - 10,000 രൂപ. 


ബാദ്ധ്യത ക്ലിപ്തം. 


പ്രധാന ഉദ്ദേശ്യങ്ങൾ - പാൽ സംഭരണവും വിതരണവും. 


അംഗീകൃത ഓഹരി മൂലധനം 10 ,000 രൂപ. 


സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം വായ്പകളുടെയും 

നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധനം, 
സഞ്ചിതമായ കരുതൽ ധനം, കെട്ടിടനിധി എന്നിവ 
യുടെആകെത്തുകയിൽ നിന്ന് സഞ്ചിതമായ നഷ്ട 
ങ്ങ ൾ കുറച്ചാലുള്ള തുകയുടെ പത്തിരട്ടിയിൽ 
കവിയാൻ പാടുള്ളതല്ല. 


സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്ക്കുകളുടെയും 
നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധനം, 
സഞ്ചിതമായ കരുതൽ ധനം, കെട്ടിടനിധി എന്നിവയുടെ 
ആകെ തുകയിൽ നിന്നും സഞ്ചിത മായ നഷ്ട ങ്ങൾ 
കുറച്ചിട്ടുള്ള തുകയുടെ പത്തിരട്ടി യിൽ കവിയാൻ 
പാടുള്ളതല്ല . 


10th AUG 2010) 


DAIRY DEVELOPMENT DEPARTMENT 


| 18 


REGISTRATION CERTIFICATE 


നമ്പർ ഇ - 1958 /2009. 


2010 മാർച്ച് 15 . 


സംഘത്തിന്റെ പേര്- അലനല്ലൂർ ടൗൺ ക്ഷീരോൽപ്പാദക 
- സഹ ക ര ണ സം ഘം ക്ലിപ് തം നമ്പർ പി . 316 ( ഡി ) 
ആപ്കോസ്. 


- No. C -191/2010 . 

1st July 2010 . 
I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co - operative Societies Act, 1969 ( Act 21 of 1969 ), that 
the following Society , the particulars which is furnished 
in the categorical statement is registered by me today as a 
Co -operative Society under the said Act, on the basis of 
limited liability and that the bye -laws of the 
undermentioned society is also hereby registered under 
the said section. 


രജിസ്റ്റർ ചെയ്ത തീയതി - 15-3- 2010. 


മേൽവിലാസം - അലനല്ലൂർടൗൺ ക്ഷീരോൽപ്പാദക സഹകരണ 

സംഘം ക്ലിപ്തം നമ്പർ പി . 316 ( ഡി ) ആപ്കോസ്. 
അലനല്ലൂർ ടൗൺ, അലനല്ലൂർ പി . ഒ. 


തരംതിരിച്ചുള്ള പട്ടിക 


പോസ്റ്റാഫീസ് അലനല്ലൂർ. 

സംഘത്തിന്റെ പേരും മേൽ വിലാസവും കാര്യങ്കോട്-ചെമ്മാക്കര 

ക്ഷീരോല്പാദക സഹകരണസംഘം നമ്പർ കെ . ജി . 100 ( ഡി ) 
താലൂക്ക് മണ്ണാർക്കാട്. 

ആപ്കോസ്. 
ജില്ല പാലക്കാട്. 

രജിസ്റ്റർ ചെയ്ത തീയതി - 1- 7- 2010 . 
പ്രവർത്തനപരിധി- - അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 10, 11 

-- പോസ്റ്റാഫീസ് നീലേശ്വരം ( വഴി), പി . ഒ. ചാത്തമത്ത്. 
വാർഡുകൾ കിഴ ക്ക് - കാട്ടു കുളം വാർഡ്, 

താലൂക്ക് ഹോസ്ഥർഗ്ഗ്. 
തെക്ക്- ചാവാലിത്തോട്, പടിഞ്ഞാറ്- വെട്ടത്തൂർ പഞ്ചായത്ത്, ജില്ല കാസർഗോഡ്. 
വടക്ക്-വെള്ളിയാർ പുഴ അതിർത്തിയിൽപ്പെട്ട അലനല്ലൂർ പ്രവർത്തന പരിധി - നീലേശ്വരം ഗ്രാമപഞ്ചായത്തിലെ 9, 10 
ടൗൺ, പക്കത്ത്കുളമ്പ്, വഴങ്ങല്ലി, കണ്ണംകുണ്ട്, എസ്റ്റേറ്റ് 

വാർഡുകൾ. 

അതിർത്തികൾ: 
പടി, കൂമഞ്ചിറ എന്നീ പ്രദേശങ്ങൾ. 

തെക്ക് കാര്യങ്കോട് പുഴ, 
ബാദ്ധ്യത് - ക്ലിപ്തം. 

വടക്ക് - നീലേശ്വരം തട്ടാച്ചേരി പ്രദേശം, 

കിഴക്ക് നീലേശ്വരം പൊടോതുരുത്തി പ്രദേശം, 
പ്രധാന ഉദ്ദേശ്യങ്ങൾ - പാൽ സംഭരണവും വിതരണവും. 

പടിഞ്ഞാറ് - നീലേശ്വരം തോട്ടുംപുറം പ്രദേശം. 
അംഗീകൃത ഓഹരി മൂലധനം - 10 ,000 രൂപ. 

ബാദ്ധ്യത ക്ലിപ്തം. 
സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പകളുടെയും പ്രധാന ഉദ്ദേശ്യങ്ങൾ - പാൽ സംഭരണവും വിതരണവും. 

നിക്ഷേപങ്ങളുടെയും ആകെതുക, ഓഹരി മൂലധനം, അംഗീകൃത ഓഹരി മൂലധനം - 50 ,000 രൂപ. 
സഞ്ചിതമായ കരുതൽ ധനം, കെട്ടിടനിധി എന്നിവയുടെ സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പകളുടെയും 
ആകെ തുകയിൽ നിന്നും സഞ്ചിത മായ നഷ്ടങ്ങൾ നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധനം, 

സഞ്ചിതമായ കരുതൽ ധനം, കെട്ടിട നിധി എന്നിവയുടെ 
കുറച്ചിട്ടുള്ള തുകയുടെ പത്തിരട്ടി യിൽ കവി യാൻ 

ആകെ തുക യിൽ നിന്നും സഞ്ചിത മായ നഷ്ട ങ്ങൾ 
പാടുള്ളതല്ല . 

കുറച്ചാലുള്ള തുകയുടെ പത്തിരട്ടി യിൽ കവിയാൻ 
പാടുള്ളതല്ല . 


ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
കാര്യാലയം, പാലക്കാട്. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
കാര്യാലയം, കാസറഗോഡ്. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


